Kerala Gazette No. 30 dated 28th July 2009 . 
PART II 


PUBLIC WORKS DEPARTMENT 


ദർഘാസ് പരസ്യം 


( 1) 


നമ്പർ ഇഎൽ2/ 9591 / 2009. 

2009 ജൂൺ 27. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം, തിരുവനന്തപുരം താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് ദർഘാസ്ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ 
നേരിട്ടോ തപാലിലോ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം യാതൊരു കാരണവശാലും ദർഘാസുകൾ സ്വീകരിക്കുന്ന 
തല്ല. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായാൽ അടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് സ്വീകരിക്കുന്നതുമാണ്. 


കമ 
നമ്പർ 


ടെണ്ടർ നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
- അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


ദർഘാസ് 
പ്രമാണത്തിന്റെ 

വില 
രൂപ 


പ്രവൃത്തി 
തീർക്കേണ്ട 
കാലാവധി 


കരാറുകാരുടെ 

യോഗ്യത 


45 ദിവസം 


പൊതുമരാമത്തുവകുപ്പ് 
ഇലക്ട്രിക്കൽ“ എ ക്ലാസ്സ് 
രജിസ്ട്രേഷൻ 150 കെ . 
വി.എ . കപ്പാസിറ്റി 
പൊതുമരാമത്തുവകുപ്പ് 
ഇലക്ട്രിക്കൽ " എ ക്ലാസ്സ് 
രജിസ്ട്രേഷൻ 250 കെ . 
വി. എ . കപ്പാസിറ്റി 


120 ദിവസം 


180 ദിവസം 


1 96/ 2009 - ചങ്ങനാശ്ശേരി താലൂക്ക് 8 ,750 700 + കെ . വി. എ . റ്റി 
ആശുപത്രിയിൽ ഡീസൽ ജനറേറ്റർ 

@ 12.5 % 
സെറ്റ് സ്ഥാപിക്കുന്നതിന് 
രൂപ 3, 48 ,578 
2 97/ 2009 - തി രു വ ന ത പ ര ത്ത് 33,750 - 2,100 + കെ . വി. എ . റ്റി 
ഇൻഫർമേഷൻ കമ്മീഷനുവേണ്ടി 

@ 12 . 5 % 
പുതുതായി നിർമ്മിക്കുന്ന കെട്ടിട 
ത്തിന്റെ വൈദ്യുതീകരണം 
രൂപ 13,50,000 
98 /2009 - ആല ഏ ഴ ജില്ല യിൽ 50,000 13,500 + കെ . വി . എ . റ്റി 
പുതുതായി നിർമ്മിച്ച സിവിൽ 

@ 12.5 % 
സ്റ്റേഷൻ അനക്സ് ബിൽഡിംഗിന്റെ 

വൈദ്യുതീകരണം രൂപ 89,68 ,000 
- 99 / 2009 - ആലപ്പുഴ ജില്ലയിൽ ഉദ്ധരിക്കുന്ന 6,200 + കെ . വി. എ . റ്റി 
പുതുതായി നിർമ്മിച്ച സിവിൽ സ്റ്റേഷൻ തുകയുടെ @ 12.5 % 
അനക്സസ് ബിൽഡിംഗിൽ രണ്ട് 2.5 % 
പാസ്സഞ്ചർലിഫ്റ്റ്സപ്ലെ ചെയ്ത് 

സ്ഥാപിക്കുന്നതിന് 
- 100/ 2009 - പത്തനംതിട്ട ജില്ലയിലെ 12 , 150 800 + കെ . വി . എ . റ്റി 
മല്ലപ്പള്ളി താലൂക്കാശുപ്രതിയുടെ 

@ 12 .5 % 
( ഒന്നാംനില ) വൈദ്യുതീകരണം - 
രൂപ 4, 84 ,051 


പൊതുമരാമത്തുവകുപ്പ് 
ഇലക്ട്രിക്കൽ“ എ ക്ലാസ്സ് 
രജിസ്ട്രേഷൻ എച്ച്. റ്റി. 
ഇൻസ്റ്റലേഷൻ ലൈസൻസ് 
അംഗീകൃത നിർമ്മാതാക്കൾ/ 
വിതരണക്കാർ 


120 ദിവസം 


120 ദിവസം 


പൊതുമരാമത്തുവകുപ്പ് 
ഇലക്ട്രിക്കൽ " എ ക്ലാസ്സ് 
രജിസ്ട്രേഷൻ 100 കെ . 
വി. എ . കപ്പാസിറ്റി 


ദർഘാസ് പ്രമാണത്തിന്അപേക്ഷിക്കേണ്ടഅവസാന തീയതിയും സമയവും 31- 7- 2009, 1 മണി. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 5 - 8 - 2009 , 4 മണി. 


ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും - 5 - 8 - 2009, 4.30മണി. 


ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
ചേർത്ത് ദർഘാസ് പ്രമാണത്തിനായി തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് പൊതുമരാമത്തുവകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗം, 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെഓഫീസിൽ മേൽപ്പറഞ്ഞ സമയം വരെ അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ( ഇലക്ട്രിക്കൽ) ഓഫീസിൽ നിന്നും 31- 7 - 2009 മുതൽ5 - 8 - 2009, 1 മണിവരെ നിശ്ചിത യോഗ്യതയുള്ളവർക്ക് വിതരണം 
ചെയ്യുന്നതാണ്. ദർഘാസിന്റെകൂടെ50 രൂപ മുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും പ്രവർത്തിക്കുവേണ്ട നിരതദ്രവ്യവും അടക്കം 
ചെയ്യാത്ത ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. പൊതുമരാമത്തു വകുപ്പിലെ പ്രവർത്തികളെ 
സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽഅന്വേഷിച്ചറിയാവുന്നതാണ്. 


Gaz. No . 30 / 2009/DTP. (PWD Supplement) 


വരെ നിശ്ചിത യോഗ്യതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. 
ദർഘാസിന്റെകൂടെ 50 രൂപ മുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രി 
മെന്റും പ്രവർത്തിക്കുവേണ്ടി നിരതദ്രവ്യവും അടക്കം ചെയ്യാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
പൊതുമരാമത്തു വകുപ്പിലെ പ്രവർത്തികളെ സംബന്ധിച്ച് 
മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്നും പ്രവർത്തിദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


നമ്പർ ഇഎൽ2 / 9591/ 2009. 

2009 ജൂ ലൈ 16 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം, തിരുവനന്തപുരം താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക് ദർഘാസ്ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ നേരിട്ടോ തപാലിലോ ന്യൂ ഡൽഹി 
കേരളാ ഹൗസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
ഓഫീസിൽ 30 - 7 - 2009 വൈകുന്നേരം 4 മണി വരെയും 
തിരുവനന്തപുരം പൊതുമരാമത്തു വകുപ്പ്, ഇലക്ട്രിക്കൽ വിഭാഗം 
സൂപ ണ്ടിംഗ് എഞ്ചി നീ യറുടെ ഓഫീസിൽ 4 - 8 - 2009 
വൈകുന്നേരം 4 മണിവരെയും സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം യാതൊരു കാരണവശാലും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത 
ദിവസം അവധിയായാൽ അടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
സ്വീകരിക്കുന്നതുമാണ്. 
ദർഘാസ് നമ്പരും 

നിരത 
- പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 
അടങ്കൽ തുകയും 

രൂപ് 


ചീഫ്എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്തു വകുപ്പ്, 
ബിൽഡിംഗ്സ്ആന്റ് ലോക്കൽ വർക്സ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ 
( ഇലക്ട്രിക്കൽ) . 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ബി - 119 / 2009. 


2009 ജൂ 


ലൈ 8. 


കമ് 


1 129 /2009 - ന്യൂഡൽഹി കേരളാ ഹൗസിലെ 
അഡീഷണൽ ബ്ലോക്കിന്റെ സിവിൽ വർക്കിന്റെ 
അഭിവൃദ്ധിപ്പെടുത്തലിനോട് അനുബന്ധിച്ചുള്ള 
വൈദ്യുത സംവിധാനത്തിന്റെ നവീകരണം - 
രൂപ് 10, 90 ,904 

27 , 300 


- കേരള ഗവർണ്ണർക്കു വേണ്ടി പാലങ്ങൾ വിഭാഗം, സബ് 
ഡിവിഷൻ, കോട്ടയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
5 - 8 - 2009 വൈകു ന്നേരം നാലു മണി വരെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 1/എഇഇ /2009 - 10 . 
- പ്രവൃത്തിയുടെ പേര് - എം. എൽ. എ . ഫണ്ട്ഉപയോഗിച്ച് 
കല്ലറ പഞ്ചായത്തിൽ അകത്താൻതറ കലുങ്കിന്റെ അപാച്ച് 
റോഡ് നിർമ്മാണം. 
ഉദ്ദേശം അടങ്കൽതുക - രൂപ 3,00,000 . 
നിരതദ്രവ്യം - രൂപ 7, 500. 
ദർഘാസ് പ്രമാണ വില - രൂപ 600 + എസ്. റ്റി . 
ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതി 

5 - 8 - 2009. 
കാലാവധി - 1 മാസം. 


2 129/ 2009 - ടി ടി ശീതീകരണ സംവിധാനത്തിന്റെ 

നിലവാരം മെച്ചപ്പെടുത്തൽ - രൂപ 15,33 ,090 


38,350 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് രൂപ 

1,700 + 12.5 % വി. നി., ക്രമനമ്പർ 2 - ന് രൂപ 2,300 + 12.5 % വി. നി . 


ദർ ഘ ാസ് ( പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഇ 
ആ ഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവ സ ങ്ങ ളിലും 
ദർഘാസ് ദിവസം 1 മണിവരെയും ലഭിക്കുന്നതാണ്. ദർഘാസ് 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും 
ബാ ധ ക മാ യി രിക്കും. കൂടു തൽ വിവ ര ങ്ങൾ ഈ 
ആ ഫീ സിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവ സ ങ്ങ ളിലും 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


ദർഘാസ് പ്രമാണത്തിന് അപേക്ഷിക്കേണ്ട അവസാന 

-- തീയതിയും സമയവും 25- 7 -2009, ഒരു മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും സ്ഥലവും 
4- 8- 2009 വൈകുന്നേരം 4.30 മണിക്ക് തിരുവനന്തപുരം 
പൊതു മ രാ മത്ത് വകുപ്പ് ഇല ക് ടിക്കൽ വിഭാഗം 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 60 ദിവസം. 
കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 1- ന് പൊതുമരാമത്ത് 
വകുപ്പ്" എ ക്ലാസ്രജിസ്ട്രേഷൻ അഥവാ അനുയോജ്യമായ 
( CPWD / NDMC/ P & T / Railway/ MES) മുതലായ വകുപ്പു 
കളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള “ എ ക്ലാസ് ഇലക്ട്രിക്കൽ 

ലൈസൻസ്, ക്രമ നമ്പർ 2 - ന് അംഗീകൃത നിർമ്മാ 
താക്കൾ വിതരണക്കാർ. 
- ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന 
നികുതിയും ചേർത്ത്ദർഘാസ് പ്രമാണത്തിനായി തിരുവനന്തപുരം, 
തൃശ്ശൂർ, കോഴിക്കോട് പൊതുമരാമത്തു വകുപ്പ് ഇലക്ട്രിക്കൽ 
വിഭാഗം എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെഓഫീസിൽ അഥവാ 
ന്യൂഡൽഹി കേരളാ ഹൗസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ മേൽപ്പറഞ്ഞ സമയം വരെ 
അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ന്യൂഡൽഹി 
കേരളാ ഹൗസിലെ അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
ഓഫീസിൽ നിന്നും 27 -7 - 2009 മുതൽ 30 - 7 - 2009 ഉച്ചയ്ക്ക് ഒരു 
മണി വരെയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( ഇലക്ട്രിക്കൽ) 
ഓഫീസിൽ നിന്നും 27 -7 - 2009 മുതൽ 4- 8- 2009 ഉച്ചയ്ക്ക് 1 മണി 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
പാലങ്ങൾ സബ് ഡിവിഷൻ 

എഞ്ചിനീയർ. 
വിഭാഗം, കോട്ടയം. 


ദർഘാസ് പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഇ .എൽ. 79/ 08/ 2002- 03 . 


2009 ജൂ 


ലൈ 8. 


കേരള ഗവർണർക്കുവേണ്ടി അസി. എക്സിക്യൂട്ടീവ് 
എഞ്ചീനീയർ, വൈദ്യുതി വിഭാഗം സബ് ഡിവിഷൻ, ഇടുക്കി, 
- പൈനാവ്, താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് വേണ്ടി 

പൊതുമരാമത്ത് വകുപ്പിലെ എല്ലാ ക്ലാസ്സിലുംപ്പെട്ട അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
5 - 8 - 2009 വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


- (2 ) 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


16 78/ 2009 - 10 - കട്ടപ്പന പി. ഡബ്ളിയു . ഡി. റെസ്റ്റ് 

ഹൗസിൽ ബോർവെൽ പമ്പ് സെറ്റ് അറ്റകുറ്റ 
പണികൾ - രൂപ 14,817 


-- (2) 


( 3 ) 


400 


400 


1, 000 


1 63 / 2009 - 10 - - ദേവികുളം താലൂക്ക് സപ്ല 
ഓഫീസ് വൈദ്യുത അറ്റകുറ്റപ്പണികളും അധിക 
വൈദ്യുതീകരണവും സിംഗിൾ ഫേസിൽ 
നിന്നും ത്രീ ഫേസിലേക്കുള്ളമാറ്റവും - 
രൂപ് 39,470 
64 /2009 - 10 - ഏലപ്പാറ പി. ഡബ്ലിയു . ഡി. 
റെസ്റ്റ് ഹൗസിനോടനുബന്ധിച്ചുള്ള വാച്ച്മാൻ 
ക്വാർട്ടേഴ്സ് വൈദ്യുതീകരണം- രൂപ 39,243 
3 65 / 2009 - 10 - പൈനാവ് കോളനിയിലുള്ള എ -2 
- ക്വാർട്ടേഴ്സ് അറ്റകുറ്റവേലകൾ രൂപ് 17,500 - 
4 66 / 2009- 10 - തൊടുപുഴ മുട്ടം ഗവൺമെന്റ് 

നേഴ്സിംഗ് സ്കൂളിൽ ടോയ്ലറ്റ് വൈദ്യുതീ 
കരണവും കംപ്യൂട്ടറുകൾക്ക് വൈദ്യുത 
കണക്ഷൻ നൽകുന്ന പ്രവർത്തികളും - 
രൂപ 34,957 


17 79 / 2009 - 10 - ഇടുക്കി പാറേമാവ് ക്വാർട്ടേഴ്സ് 

നമ്പർ 617 ആർ. ബി . അധിക വൈദ്യുതീകരണം - 

രൂപ് 14,967 
18 80/ 2009- 10 - നെടുംകണ്ടം ജുഡീഷ്യൽ ഫസ്റ്റ് 

ക്ലാസ്സ് മജിസ്ട്രേറ്റ് കോടതിയിൽ അറ്റകുറ്റ 
പണികൾ -രൂപ 14,592 
19 81/2009- 10 - ഇടുക്കി സിവിൽ സ്റ്റേഷനിലുള്ള 

ആർ. ഡി. ഒ. ഓഫീസിൽ സ്പാർക്കിനുവേണ്ടി 
യു . റ്റി. പി. കേബിളുകൾ സ്ഥാപിക്കൽ - 
രൂപ് 14,590 


400 


1, 000 


450 


450 


400 


20 82/ 2009 -10 - ഇടുക്കി പാറേമാവ് ക്വാർട്ടേഴ് 

നമ്പർ 617 | ആർ. ബി. 3 പുനർവൈദ്യുതീകരണം- 
രൂപ 14, 845 


900 


400 


5 67 / 2009 - 10 - - ദേവികുളം സബ് ട്രഷറി ഓഫീസർ 

ക്വാർട്ടേഴ് സ് പുനർ വൈദ്യുതീകരണം 
രൂപ് 35, 500 


900 


21 83 / 2009 - 10 - നെടുംകണ്ടം ജുഡീഷ്യൽ ഫസ്റ്റ് 
ക്ലാസ്സ് മജിസ്ട്രേറ്റ് ക്വാർട്ടേഴ്സിൽ അധിക 

വൈദ്യുതീകരണവും അറ്റകുറ്റവേലകളും - 
രൂപ 14,938 


400 


500 


6 68 / 2009 - 10 -- പൈനാവ് കോളനിയിലുള്ളഎഫ്- 31 

ഡി ക്വാർട്ടേഴ്സ് ടി- - രൂപ 19, 500 
7 69 /2009 - 10 - വണ്ടൻമേട് സബ് ഇൻസ്പെക്ടർ 

ക്വാർട്ടേഴ്സ് ടി -- രൂപ 31,000 


22 84/ 2009- 10 - ഇടുക്കി പാറേമാവ് ക്വാർട്ടേഴ്സ് 

നമ്പർ ആർ. സി . 4 എ - യിൽ ലൈറ്റ് ഫിറ്റിംഗു 
കളും സീലിംഗ് ഫാനുകളും സ്ഥാപിക്കൽ - 
രൂപ 14,670 


800 


400 


650 


23 85/ 2009 - 10 - ഇടുക്കി പാറേമാവ് ക്വാർട്ടേഴ്സ് 

നമ്പർ ആർ. സി. 4 എ - യിൽ പുനർ വൈദ്യു 
തീകരണം രൂപ 13,761 


1, 250 


350 


8 70/ 2009 - 10 - പൈനാവ് കോളനിയിലുള്ള ഇ -5 

ബി ക്വാർട്ടേഴ്സ് ടി - രൂപ 24,500 
9 71/ 2009 -10 - ടി എഫ് - 12 എ , സി, ഡി ഗവ: 

ക്വാർട്ടേഴ്സുകളുടെ ടി - - രൂപ 49,000 
10 72/ 2009- 10 - ടി എഫ്-5 ഡി ക്വാർട്ടേഴ് 

- ടി - രൂപ 21,600 
11 73/ 2009- 10 - ഇടുക്കികളക്ടറേറ്റ് കാർ പോർച്ച് 

ലോബി ടി - രൂപ 33,586 


550 


24 86/2009- 10 - 2009 ആഗസ്റ്റ് 15 - ലെ സ്വാതന്ത്യ 

ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഇടുക്കി 
വാഴത്തോപ്പ് സ്കൂൾപരേഡ് ഗ്രൗണ്ടിൽ 
താത്ക്കാലികമായി ഉച്ചഭാഷിണികളും ലൈറ്റുകളും 
സ്ഥാപിക്കൽ രൂപ 15, 000 


850 


400 


- പുനർദർഘാസ് 


12 74 / 2009- 10 - ഇടുക്കി ജില്ലാ പഞ്ചായത്തിനു 
കീഴിലുള്ള മുരിയ്ക്കാശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ 
ത്രീ ഫേസ് കണക്ഷൻ നൽകലും അധിക 

വൈദ്യുതീകരണവും രൂപ 34,139 
13 75 / 2009 - 10 - തൊടുപുഴ ജില്ലാ രജിസ്ട്രാർ, സബ് 
രജിസ്ട്രാർ ഓഫീസുകളിൽ കംപ്യൂട്ടറുകൾക്കായി 
വൈദ്യുതീകരണവേലകൾ - രൂപ 14,989 


- 900 


25 87 / 2009 - 10 - വണ്ടിപ്പെരിയാർ എക്സസൈസ് 

റെയിഞ്ച് ആഫീസിൽ വൈദ്യുതീകരണ അറ്റകുറ്റ 
വേലകളും അധിക വൈദ്യുതീകരണവും- - 
രൂപ 13,159 


350 


400 


400 


- 400 


14 76 /2009 -10 - - പീരുമേട് സബ് ജയിലിൽ അറ്റകുറ്റ 

വേലകൾ - രൂപ 14,994 
15 77/2009-10 - ഇടുക്കി കളക്ടറേറ്റിലുള്ള ജില്ലാ 

മെഡിക്കൽ ഓഫീസിൽ ( ഐ . എസ്. എം .) 
ട്യൂബ് ലൈറ്റും ഫിറ്റിംഗ്സുകളും സീലിംഗ് 
ഫാനുകളും സ്ഥാപിക്കൽ - രൂപ 10 ,306 


26 88/ 2009-10 - മൂലമറ്റം പ്രീമെക്ടിക് ( പെൺ) 

ഹോസ്റ്റൽ അറ്റകുറ്റ വേലകൾ - രൂപ 14,075 
27 89/ 2009 -10 - കട്ടപ്പന പൊതുമരാമത്ത് കെട്ടിട 

വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ 
ക്വാർട്ടേഴ്സിൽ അറ്റകുറ്റ വേലകൾ രൂപ 14,525 


400 


300 


ലേല സ്ഥലം - തൊടു പു ഴ - ഉ ടു മ്പ ന്നൂർ റോഡിൽ 
കുന്നം കവലയ്ക്കു സമീപം കി . മീ . 5/ 350 - ൽ . 


28 90 / 2009 - 10- - കട്ടപ്പന പൊതുമരാമത്ത് റെസ്റ്റ് 

ഹൗസിനോട് അനുബന്ധിച്ചുള്ള കെട്ടിട വിഭാഗം 
അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ക്വാർട്ടേഴ്സിൽ 
സീലിംഗ് ഫാനുകളും ട്യൂബ് ലൈറ്റുകളും 
സ്ഥാപിക്കൽ -രൂപ് 12,975 


400 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
തീയ തി ക്കു മു മ്പാ യി , മുക ളിൽ കാണിച്ചി രി ക്കുന്ന 
നിര ക്കിലുള്ള നിര ത ദ വ്യം കെട്ടിവയ്ക്കേ ണ്ട താ ണ്. ടി . 
ആവശ്യത്തിലേക്കായി മുദ്രവച്ച ക്വട്ടേഷനുകളും സമർപ്പിക്കാവു 
ന്നതാണ്. ക്വട്ടേഷനുകൾക്ക് പ്രത്യേക ഫോറം ഉണ്ടായിരിക്കുന്ന 
തല്ല. മുദ്രവച്ച ക്വട്ടേഷനുകൾ ലേലത്തിന്റെ തലേദിവസം 
വൈകുന്നേരം 4 . 30 വരെ മൂവാറ്റുപുഴ കെ . എസ്. ടി . പി . 
ഡിവിഷൻ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. ക്വട്ടേഷനോടൊപ്പം 
നിരതദ്രവ്യമായി ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽനിന്നും 
മൂവാറ്റുപുഴ കെ . എസ്. ടി. പി. ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയിട്ടുള്ള ഡിമാന്റ് ഡാം 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം ഡിമാന്റ് ഡാറ്റായി 
ഉള്ളടക്കം ചെയ്യാ ത്ത തും താമ സിച്ചു ലഭി ക്കു ന്ന തു മായ 
ക്വട്ടേഷനുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


300 


29 91/ 2009- 10 - നെടുങ്കണ്ടം പൊതുമരാമത്ത് റെസ്റ്റ് 
ഹൗസിൽ സീലിംഗ് ഫാനുകളും പുറം 

ലൈറ്റുകളും മാറ്റിസ്ഥാപിക്കൽ - രൂപ 11,292 
30 92/ 2009 -10 - നെടുങ്കണ്ടം പൊതുമരാമത്ത് റെസ്റ്റ് 
ഹൗസിൽ വി . ഐ . പി . റൂമുകളിൽ അറ്റകുറ്റ 

വേലകൾ രൂപ 14,757 
31 93/ 2009 - 10 - നെടുങ്കണ്ടം പൊതുമരാമത്ത് റെസ്റ്റ് 
ഹൗസ് ഓഫീസ് ബ്ലോക്കുകളിൽ അറ്റകുറ്റ 

വേലകൾ - രൂപ 14 ,797 
32 94 / 2009- 10 - നെടുങ്കണ്ടം പൊതുമരാമത്ത് റെസ്റ്റ് 
ഹൗസ് കിച്ചൺ ബ്ലോക്കുകളിൽ അറ്റകുറ്റ 
വേലകൾ - രൂപ 14,915 


400 


400 


400 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 300 + വാറ്റ്. 
നിർമ്മാണ കാലാവധി-- 15 ദിവസം. 
കരാറുകാരുടെ തരംതിരിവ് എല്ലാ ക്ലാസ്സും. 

ദർഘാസുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം 4 മണി 
വരെ സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. ദർഘാസ് 
സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസുകൾക്കും ബാധകമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസിൽ പവർ ത്തി 
ദിവസങ്ങളിൽ അന്വേഷിക്കാവുന്നതാണ്. 


ക്വട്ടേഷൻ സമർപ്പിച്ചവർക്കും ലേലത്തിൽ പങ്കെടുക്കാവുന്ന 
താണ്. ക്വട്ടേഷനുകൾ ലേലത്തിനുശേഷം ലേലസ്ഥലത്തുവച്ച് 
തന്നെ തുറക്കുന്നതാണ്. ലഭിച്ച ക്വട്ടേഷനുകൾ താരതമ്യ 

പ്പെടുത്തി ഏറ്റവും കൂടുതൽ തുക ഏതാണോ ക്വട്ടേഷൻ 
അല്ലെങ്കിൽ ലേലത്തുക ആ തുകയ്ക്ക് ക്വട്ടേഷൻ തന്നതോ 
ലേലം കൊണ്ടതോ ആയ ആളുടെ പേർക്ക് ക്വട്ടേഷൻ/ ലേലം 
ഉറപ്പിക്കു ന്നതും ലേല ത്തുകയും നില വിലുള്ള വിൽപ ന 
നികുതിയും 5 % വനവികസനനികുതിയും ചേർത്തുള്ള തുക 
ലേലസ്ഥലത്തുവച്ചുതന്നെ അടച്ചു രസീതു വാങ്ങേണ്ടതുമാണ്. 
ഡിപ്പാർട്ടുമെന്റിന്റേതല്ലാത്ത കാരണത്താൽ അന്നേദിവസം 
ലേലം നട ത്തു വാൻ സാധിക്കാതെ വന്നാൽ തൊട്ടടുത്ത 
(പ്രവൃത്തി ദിവസംമറ്റൊരു നോട്ടീസ് കൂടാതെ ലേലം 
നടത്തുന്നതായിരിക്കും. ഡിപ്പാർട്ടുമെന്റിൽ ക്വട്ടേഷൻ ലേലം 
സംബന്ധിച്ച് നില വിലുള്ള എല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമായിരിക്കുന്നതാണ്. 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇലക്ട്രിക്കൽ വിഭാഗം 
സബ് ഡിവിഷൻ, 
ഇടുക്കി. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
പി. ഡബ്ലിയു . ഡി. കെ . എസ്. ടി. പി. ( ഒപ്പ്) 
ഡിവിഷൻ, മൂവാറ്റുപുഴ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ കെ .എസ്. ടി. പി./ എം ./4097/ 2008. 


2009 ജൂ 


ലൈ 3. 


- എക്സിക്യൂട്ടീവ് എഞ്ചി നീ യർ, കെ . എ സ്. ടി . പി . 
ഡിവി ഷൻ, മൂവാറ്റുപുഴ താഴെ പ്പറയുന്ന ആഞ്ഞിലി മ രം , 
3 - 8- 2009 -ാം തീയതിയിൽ പൊതുമരാമത്ത് വകുപ്പ് മൂവാറ്റുപുഴ 
കെ .എസ്. ടി . പി . ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതാഴെ 
പറയുന്ന സ്ഥല ത്തു വച്ച് പര സ്യ മായി ലേലം ചെയ്ത് 
കൊടുക്കുന്നതാണ്. 


നമ്പർ ഡി . ബി . 1/ 92. 

2009 ജൂ ലൈ 6. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, സ്പെഷ്യൽ ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, 
തൃശ്ശൂർ താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് 2009 ആഗസ്റ്റ് 5 -ാം 
തീയതി വൈകുന്നേരം 4 മണി വരെ നിശ്ചിത യോഗ്യതയുള്ള 
കരാറുകാരിൽനിന്നും മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 5-8- 2009 ഉച്ചയ്ക്ക് 
ഒരു മണിവരെ ഓഫീസ് സമയങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. 


ഇന വി വ രം - തൊടു പു ഴ - ഉ ടു മ്പ ന്നൂർ റോഡിൽ 
കുന്നം കവലയ്ക്കു സമീപം കി . മീ. 5/ 350 - ൽ ഇടതുവശത്തു 
നിൽക്കുന്ന ആഞ്ഞിലിമരം. 

നിരതദ്രവ്യം രൂപ 3, 600. 


ദർ ഘാ സു കൾ 5 - 8 - 2009 വൈകുന്നേരം 4 . 30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
കരാറുകാർക്ക് വേണ്ട യോഗ്യത ക്ലാസ് " ഡി യും അതിനു 
മുകളിലും. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


TENDER EXTENSION NOTICE 
No, D6- 2900 /2008. 

4th July 2009. 
Competitive tenders in sealed covers superscribing 
the name of work are invited for and on behalf of the 
Government of kerala by the undersigned for the following 
work . 


Tender No . - 10 /2009- 10. 

Name of work — Rehabilitation of Korapuzha bridge at 
Km. 233/ 200 on NH-17. 


PAC - Rs 67, 52, 678 . 
E . M. D - Rs. 50 , 000 . 
Cost of tender document— Rs. 10 ,200 + VAT. 

Extended date and time of sale of tender form 
14-8-2009 to 20- 8-2009 upto 1 p. m . 


Extended date and time of submission of tender 
21- 8-2009, 4 p. m . 


1 29 / 2009 - 10 - തൃശ്ശൂർ മെഡിക്കൽ കോളേജ് 

കാമ്പ സിൽ അനാട്ടമി വിഭാ ഗ ത്തിൽ 
പുതിയതായി പണികഴിപ്പിച്ച ഡിസക്ഷൻ 
ഹാളിൽ അടിയന്തിര അധിക പ്രവൃത്തികൾ - 
രൂപ 3,00, 000 

7 ,500 
30 / 2009 - 10 - ടി കാമ്പസിൽ പുതിയ 
മെഡിക്കൽ കോളേജ് ആശുപ്രതിയുടെ 400 
കിടക്കകളുള്ള രണ്ടാം ബ്ലോക്കിനു സമീപത്തെ 
കാനയുടെയും സ്വീവേജ് ലൈനിന്റെയും 
അടി യ ന്തി ര അറ്റകുറ്റപണികളും 
മെച്ചപ്പെടുത്തലും - രൂപ 3,00,000 

7 , 500 
3 31/ 2009 - 10 - ടി കാമ്പസിൽ ഫിസിയോളജി 

വിഭാഗത്തിന്റെ മേൽക്കൂരയുടെ അടിയന്തിര 

ചോർച്ച തടയൽ പ്രവൃത്തി- -രൂപ 3, 00, 000 7 ,500 
4 32 / 2009 - 10 - ടി കാമ്പസിൽ പുതിയ 

ആശുപത്രിയിൽ ഇംപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് 
കൗണ്ടറുകളുടെ ഭേദഗതി വരുത്തൽ- 
രൂപ 50,000 

1,250 
5 33 / 2009 - 10 - തൃശ്ശൂർ ഗവ . എഞ്ചിനീയറിംഗ് 

കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് 
വിഭാ ഗ ത്തിൽ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് 
നിർമ്മാണം - രൂപ 3,00,000 

7 ,500 
34/2009 -10 - ടി കോളേജിൽ പഴയ ടെലി 
ക മ്യൂ ണി ക്കേ ഷൻ ബ്ലോക്കിന്റെ കിഴക്ക് 
ഭാഗത്തിന്റെ അടിയന്തിര അറ്റകുറ്റ പണികൾ - 
രൂപ 3,00 , 000 

7, 500 
7 35 / 2009- 10 - ടി കോളേജിലെ ദുരന്ത നിവാരണ 

വിഭാഗത്തിന്റെ കെട്ടിടത്തിന്റെ പ്രത്യേക 
അടിയന്തിര അറ്റകുറ്റ പണികൾ - രൂപ 3,00,000 7, 500 
36/ 2009 - 10 - വിയ്യൂർ ഫയർ സർവ്വീസ് 

ട്രെയിനിംഗ് സ്ഥാപനത്തിന്റെ പതിനൊന്ന് 
ക്വാർട്ടേഴ്സുകളുടെ അറ്റകുറ്റപ്പണികൾ 
രൂപ 3,00,000 

7 ,500 
9 37 / 2009 - 10 - ടി സ്ഥാപനത്തിൽ ടൈപ്പ് 3 

ക്വാർട്ടേഴ്സകളുടെ പ്രത്യേക അറ്റകുറ്റ 
പണികൾ രൂപ 3, 00, 000 

7,500 


Time of completion — 6 Months. 


All other details and terms and conditions are as 
published in the original tender notification . 


6 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ദേശീയപാത , കോഴിക്കോട് 
സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ താഴെ കൊടു ത്തി രി ക്കുന്ന 
പ്രവൃത്തിക്ക്മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊള്ളുന്നു 


ദർഘാസ് നമ്പർ 10 / 2009 - 10 . 


പ്രവൃത്തിയുടെ പേര്- എൻ. എച്ച്. 17 - ൽ കോരപ്പുഴ 

പാലത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ. 
അടങ്കൽ തുക - രൂപ 67,52,678. 
നിരതദ്രവ്യം രൂപ 50, 000 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 10 ,200 + വാറ്റ് 


നീട്ടിവച്ച ഫോറം വിൽപന തീയതിയും സമയവും 
14 - 8- 2009 മുതൽ 20 - 8- 2009, 1 മണിവരെ. 


ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 4 - ന് രൂപ 

400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 600 + വാറ്റ്. 
നിർമ്മാണ കാലാവധി- 3 മാസം. 


ദർ ഘാസ് സമർപ്പിക്കേണ്ട് നീട്ടി വെച്ച തീയതിയും 
സമയവും 21 - 8- 2009 , 4 മണി. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 
- മറ്റ് വിവരങ്ങളും നിബന്ധനകളും നേരത്തേ പ്രസിദ്ധീ 
കരിച്ചതിൽ നിന്നും മാറ്റമില്ല . 


കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും പ്രവൃത്തിദിവസങ്ങളിൽഅന്വേഷിച്ച് അറിയാവുന്നതാണ്. 
അസി. എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

- ( ഒപ്പ്) 
സ്പെഷ്യൽ ബിൽഡിംഗ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
സബ് ഡിവിഷൻ, തൃശ്ശൂർ. 

എഞ്ചിനീയർ. 


Office of the Superintending Engineer, 
P.W .D , NH North Circle , 

( Sd .) 
Calicut. 

Superintending Engineer. 


Gaz . No . 30 /2009/DTP. (PWD Supplement) 


ദർഘാസ് പരസ്യം 


- (1) 


( 2 ) 


നമ്പർ ഡി1- 200 / ടി .എൻ./ 2000 . 


2009 ജൂ 


ലൈ 3. 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, റോഡ്സ് സബ് ഡിവിഷൻ, കൊയിലാണ്ടി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
29 - 7 - 2009 , 11 - 8 - 2009 എന്നീ ദിവസങ്ങളിൽ വൈകുന്നേരം 4 
മണിവരെ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ അതാതു 
ദിവസങ്ങളിൽ വൈകുന്നേരം 4. 30 - ന് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ബാലുശ്ശേരി സെക്ഷനുകീഴിലുളള വിവിധ 
റോഡുകളുടെ സൈൻബോർഡ്, നെയിം 
ബോർഡ്, കിലോമീറ്റർ സ്റ്റോൺ എച്ച്. എം . 
സ്റ്റോൺ, സീബ്രാലൈൻ ഇവ സ്ഥാപി 
ക്കു ക യും പെയിന്റ് ചെയ്യുകയും 
രൂപ 3 ലക്ഷം 


7 ,500 


ബാലുശ്ശേരി സെക്ഷൻ പരിധിയിലുള്ളവിവിധ 
റോഡുകളിലെ പാലങ്ങളുടേയും കലുങ്കു 
കളുടേയും തകർന്നുപോയ കൈവരികൾ, 
സംരക്ഷണഭിത്തികൾ എന്നിവ പൂർവ്വസ്ഥിതി 
യിലാക്കുന്ന പ്രവൃത്തി - രൂപ 3 ലക്ഷം 


കമ 
നമ്പർ 


| പ്രവർത്തിയുടെ 
- പേരും അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


7,500 


കൊയിലാണ്ടി സെക്ഷനുകീഴിലുള്ള വിവിധ 
റോഡുകളിലെ പാലങ്ങളും കലുങ്കുകളും 
പെയിന്റു ചെയ്യുന്ന പ്രവൃത്തി- രൂപ 3. 00 ലക്ഷം 7,500 


കൊയിലാണ്ടി സെക്ഷനുകീഴിലുളള വിവിധ 
റോഡുകളിലെ നെയിം ബോർഡ്, സെൻ 
ബോർഡ്, കി . മീ. സ്റ്റോൺ, എച്ച്. എം . സ്റ്റോൺ, 
സീബ്രാലൈൻ എന്നിവ പെയിന്റ് ചെയ്യൽ - 
രൂപ 2 ലക്ഷം 


3,750 


5 ,000 


2 


10 


നോൺ പ്ളാൻ- 2009 - 10 

സാധാരണ അറ്റകുറ്റപ്പണികൾ 
എകരൂൽ കക്കയം ഡാം സൈറ്റ് റോഡിൽ 
കി . മീ . 0 / 00 മുതൽ 31/ 700 വരെ വശങ്ങ 
ളിലെ കാട്വെട്ടൽ, അടഞ്ഞുപോയ ഓടകൾ 
വൃത്തിയാക്കലും - രൂപ് 1.5 ലക്ഷം 
പയ്യോളി പേരാമ്പ്ര റോഡിൽ കി . മീ . 0 / 00 
മുതൽ 10 / 00 വരെ വശങ്ങളിലെ കാടട്ടലും 
റോഡിന്റെ വശങ്ങൾ ബലപ്പെടുത്തലും 
രൂപ് 1 ലക്ഷം 

പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
പേരാമ്പ് ബൈപാസ് റോഡിന്റെഅലൈൻ 
മെന്റ് സർവെയും പെഗ്ലാർക്ക് സ്റ്റോൺ 
സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി - രൂപ 
3 ലക്ഷം 

സാധാരണ അറ്റകുറ്റപ്പണികൾ 


2 ,500 


2 , 500 


പേരാമ്പ സെക്ഷൻ പരിധിയിലുള്ള വിവിധ 
റോഡുകളുടെ വശങ്ങളിലുള്ള മരങ്ങൾക്ക് 
നമ്പർ ഇടുന്ന പ്രവൃത്തി - രൂപ 1 ലക്ഷം 
ബാലുശ്ശേരി റോഡ് സെക്ഷൻ പരിധിയിലുള്ള 
വിവിധ റോഡുകളുടെ വശങ്ങളിലുള്ള മരങ്ങൾക്ക് 
നമ്പർ ഇടുന്ന പ്രവൃത്തി- രൂപ 3 ലക്ഷം 
- കൊയിലാണ്ടി റോഡ് സെക്ഷൻ പരിധിയിലുള്ള 
വിവിധ റോഡുകളുടെ വശങ്ങളിലുള്ള മരങ്ങൾക്ക് 
നമ്പർ ഇടുന്ന പ്രവൃത്തി - രൂപ 2 ലക്ഷം 


- 3 


7 ,500 


- 12 


7 ,500 


5,000 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2, 5, 9, 10 , 
12 ഇവയ്ക്ക് രൂപ 400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 600 + വാറ്റ്, 


- SH 38 PUKC ബൈപാസ് റോഡിൽ കി. മീ . 
17 / 600 മുതൽ 43/ 600 വരെയുള്ള ഭാഗത്തുള്ള 
പാലങ്ങളുടേയും കലുങ്കുകളുടേയും തകർന്നു 
പോയ കൈവരികൾ സംരക്ഷണ ഭിത്തികൾ 
ഇവ പൂർവ്വ സ്ഥിതിയിലാക്കലും കി . മീ . 
സ്റ്റോൺ, എച്ച്. എം. സ്റ്റോൺ, സൈൻബോർഡ്, 
നെയിം ബോർഡ്, സീബ്രാലൈൻ എന്നിവ 
പെയിന്റ് ചെയ്യലും കിലോമീറ്റർ സ്റ്റോൺ 
സ്ഥാപി ക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ 
രൂപ 3 ലക്ഷം 

7 ,500 


- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
ക്രമനമ്പർ 1 മുതൽ 3 വരെ 29- 7 -2009, ഉച്ചയ്ക്ക് 1 മണി വരെ, 
ക്രമനമ്പർ 4 മുതൽ 12 വരെ 11- 8- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 


- പ്രവൃത്തിയുടെ കാലാവധി കമനമ്പർ 1 - നും 2 - നും 
30 - 11 - 2009, ക്രമനമ്പർ 3 - ന് 3 മാസം, ക്രമനമ്പർ 4 മുതൽ 12 
വരെ 31- 3 - 2010. 


- ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നില വിലുള്ള എല്ലാ നിബ ന്ധ നകളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തി ദി വ സ ങ്ങ ളിലും അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


പേരാമ്പ്ര സെക്ഷൻ പരിധിയിലുള്ള SH 38 
ഒഴികെയുള്ള റോഡുകളിലെ പാലങ്ങൾ, 
കലുങ്കുകൾ ഇവയുടെ തകർന്നുപോയ 

കൈവരികൾ, സംരക്ഷണ ഭിത്തികൾ ഇവ 
പൂർവ്വ സ്ഥിതിയിലാക്കലും കി . മീ . സ്റ്റോൺ, 
എച്ച്. എം . സ്റ്റോൺ, സൈൻബോർഡ്, നെയിം 
ബോർഡ്, സീബ്രാലൈൻ എന്നിവ പെയിന്റ് 
ചെയ്യലും കിലോമീറ്റർ സ്റ്റോൺ സ്ഥാപി 
ക്കു കയും ചെയ്യുന്ന പ്രവൃ ത്തി കൾ 
രൂപ 1.50 ലക്ഷം 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡ്സ് സബ് ഡിവിഷൻ, - ( ഒപ്പ്) 
കൊയിലാണ്ടി. അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


3 ,750 


